Kerala Gazette No. 23 dated 7th June 1989 . 
PARTIA 


GOVERNMENT OF KERALA 

Election Department 

NOTIFICATION 
No. 2789/EL.3/83 /Elec. 

Dated, Trivandrum , 20th May 1983. 
The following order No. 76 /KL/82 (138-145) dated 7th May 1983 of the 
Election Commission of India is hereby published . 

By order, 
R. RAMACHANDRAN Nair, 
Special Secrelery Caltare and 

Chief Electoral Officer 


ELECTION COMMISSION OF INDIA 

Ashok Road , 

New Delhi-1. 
No. 76/KL /82 (138-145) 

Dated the 7th May 1983 


ORDER 
Whereas the Election Commission is satisfied that each of the contesting 
candidates specified in column (4) of the Table below at the election to the 
State Legislative Assembly as specified in column (2 ) and held from the 
constituency specified in column (3) against his name has failed to lodge any 
account of his election expenses, within the time and in the manner, 
as shown in column (5 ) of the said Table as required by theRepresentation 
of the People Act, 1951 and the Rules made thereunder; 

And , whereas, the said candidates have either not furnished any reason 
or explanation for the said failure even after due notice or the Election 
Commission, after considering the representations made by them , if any , is 
satisfied that they have no good reason or justification for the said failure ; 

Now , therefore, in pursuance of section 10A of the said Act , the Election 
Commission hereby declares the personsspecified in column (4 ) of the table 
below to be disqualified for being chosen , as and for being a member of 
either House of the Parliament or of the Legislative Assembly or Legislative 
Council of a State for a period of 3 years from the date of this order . 

G. 824 


TABLE 


SI. 
No. 


Particulars of 

election 


Reason for 
disqualification 


Sl. No. and Name of 

the Assembly 
Constituency 

(3) 
85 - Udumbanchola 


(1) 


(2) 
General Election to 
Kerala Legislativ 
Assembly , 1982 

Do. 


Name of the 
Contesting 

candidate 

(4 ) 
Shri N. R.Sukumaran Nair, 

Sreemuraka Vilasom , 
Nedumkandom 


(5) 
Failed to lodge not 
within time and in 
manner as required 
by law . 
Failure to lodge the 
account at all 


134 - Trivandrum 

North 


Do. 


do . 


do . 


Do. 


135 - Trivandrum 

West 


„ K.S. Babu , Leeja Bhavan, 

Pongummoodu, Medical 
College P. O., Trivand 

rum , Kerala 
» Thycaud Krishnan Kutty, 

T. C. 24/31, Thycaud 

P.O., Trivandrum - 14 
Shri M. Ramachandran Nair, 

Kunchu Veedu , Thycaud 
T. C. 24 / 1726 -A , 

Trivandrum . 
» T. Vijayan, 

Vijaya Bhavan , 
Ambalathu mukku , Pettah , 

Trivandrum . 
„ N Appuraj , 

Virupana Veedu, Kadavil, 
Murukumpuzha 


Failure to loc ge the 

account in 
manner required by 
law . 
Failure to lodge any 


Do. 


do . 


account. 


Do. 


133 - Kazhakuttam 


do . 


Do. 


do . 


39 


do . 


8 


Do. 


137 - Nemom 


» P. Sanal Kumar, 

Leela Bhavan , 

Kazhakuttam . 
,, C. Karunakaran, 

Thannivila Kadayil Veedu , 
Naruvamood P. O., 
Trivandrum . 


dc. 


By order, 

(Sd .) 
M. L. WAH , 
Under Sacretary to the Election 

Commission of India . 


00 


Kerala Gazette No. 23 datod 7th June 1983. 
PART IA 


COVERNMENT OF KERALA 

Election Department 

NOTIFICATION 
NO. EL.3 /2333 /83/Elec. 

Dated, Troandram , 1611 May 1983. 
The following order No. 76/KL/82 (130 to 137) dated 7th April 1983/ 
17 Chaithra , 1905 saka ) of the Election Commission of India in hereby 
Published . 

By order, 
R.RAMACHANDRAN NAIR , 

Chief Electoral Officer. 


ELECTION COMMISSION OF INDIA 

Ashok Road, New Delhi-1. 
No. 76/KL/82;(130 to 187) 

Dated the 7th April, 1983 

17th Chaithra 1905 (saka ) 

ORDER 
Whereas the Election Commission is satisfied that cach of the contesting 
candidates specified in column (4) of the Table below at the Election to 
the State Legislative Assembly as specified in column (2) and held from 
the constituency specified in column (3) against his name has failed to 
lodge any account of his election expenses, within the time and in the 
manner , as shown in column (5) of the said table as required by the 
Representation of the People Act, 1951 and theRules made thereunder; 

And, whereas, the said candidates have either not furnished any 
reason or explanation for the said failure even after due notice or the 
Election Commission , after considering the representationsmade by them 
if any, is satisfied that they have no good reason or justification for the 
aid failure . 

Now , therefore, in pursuance of section 10A of the mid Act , the 
Election Commission hereby declares the persons specified in column (4) 
of the table below to be disqualified for being chosen as , and for being , 
a member of either House of the Parliament or of the Legislative Assembly 
or Legislative Council of a State for a period of 8 years from the date 
of this order 

G. 794 


TABLE 


SI. 
No. 


Particulars of 

Election 


Name of the Contesting 

candidate 


Reason for 
disqualification 


S. No. & Name of 

the Assembly 
Constituency 

(3) 


(1 ) 


30 


(2 ) 
General Election to 
Kerala Legislative 
Assembly 1982 


19 -Meppayyur 


(5) 
Failed to lodge any 
account of his clection 
expenses as required 
by law . 


N 


131 


do. 


Do. 


75 – Trippunithura 


Shri R. K. Kunhiraman 
Appakkuzhi Meethal 
House , P.O.Muyippoth 
(Via) Meppayyur Dis 
trict , Kozhikode, 
Kerala 
Sri Subramaniyan Puthen 

madom , Eroor (W ) PO , 
Ernakulam District 

Pin -682 306, Kerala 
Shri Radhakrishna Menon , 
Swara Rag , perandoor 
Landing Road , 
Chuttupadukkara, 
Edappilly, Cochin -24 
Shri K. S. Kunju , 
Mohammed , 
Kuthatt House, 
P. O. Veliyathunad, 
District Ernakulam , 
Kerala . 


132 


Do. 


do 


Failed to lodge his 
account of election 
expenses in the manner 
required by law . 


133 


Do. 


70 - Porur 


Failed to lodge any 
account ofhis election 
expenses as required 
by law . 


134 


78 - Kannathunad 


do . 


135 


Do. 


80 - Muvattupuzha 


Failed to lodge his 
Rccount of clection 

expenses in the 
manner required 
by law . 


1 36 


Do. 


Sri Parameswaran Pillai. 

Thakkinetb, 
Ambalamedu P.9., 
District Ernakulam , 

Pin 682 303, Kerala. 
Sri Kunjan Kannan, 

(K. K. Kunjan) 
Harijan Colony, 
Kuthattukulam , 
Disrict Ernakulam , 
Kerala 
Sri Thankappan Kunjan , 
Veliyil Veedu, 
Pipra -Colony 
P. O. Pazhakkappally, 
Muvattupuzha, District 
Ernakulam , Kerala . 
Sri P. A. Ramakrishnan, 

Pesachalil Veedu, 
Malayankecahce, 
Kechamangalam , 
Dietrict Ernakulam , 
Kerala . 


81 - Rothamangalam 


do. 


137 


Do. 


de . 


do . 


By Order , 

(Sd.) 

M.L. WANT, 
Under Secretary to the 
Election Commission of India . 


| Kerala Gazette No. 23 dated 7th June 1983. 

PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ് 

വിജ്ഞാപനം 


നമ്പർ 69 29/എൽ.എ . 4 എ 82, തിരുവനന്തപുരം, 1982 ആഗസ്റ്, 12. 

കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69-ാം ചട്ടിപകാരം 1982- ലെ വക്കഫ് ( കേരള ഭേദഗതി) ബിൽ , 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യമെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി , 
നിയമസഭ. 


G. 881nic . 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 3 


1982- ലെ വക്കഫ് ( കേരള ഭേദഗതി) ബിൽ 


കേരള സംസ്ഥാനത്ത സംബന്ധിച്ചിടത്തോളം, 19 54-ലെ വക്ക 
ആക്ററ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള ഒരു ബിൽ. 

പീഠിക.-താഴെ പറയുന്ന ആവശ്യത്തിനുവേണ്ടി കേരള സംസ്ഥാനത്തെ 
സംബന്ധിച്ചിടത്തോളം 1954- ലെ വക്കഫ് ആക്ററ് വീണ്ടും ഭേദഗതി 
ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിമൂന്നാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 . 

ചുരുക്കപ്പേരും. വ്യാപ്തിയും, ആരംഭവും.- ( 1). ഈ ആക്ററിന് 
1982 - ലെ വക്കഫെ ( കേരള ഭേദഗതി) ആക്ററ് എന്ന് പേർ പറയാം, 

( 2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരി 
ക്കുന്നതാണ്. 

( 3) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

4 6 -ാം വകുപ്പിൻറ ഭേദഗതി -1954 - ലെ വക്കഫെ 
(1954- ലെ 29 -ാം കേന്ദ്ആക്റ്) , 46 -ാം വകുപ്പ്. (1) -ാം ഉപവകുപ്പിൻറ 
കിപത നിബന്ധനയിൽ, "നൂറുരൂപ . എന്ന വാക്കുകൾക്ക് 
അഞ്ഞുറു രൂപ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


2 , 


ആകാം 


പകർ ക 


ഉദ° ദേശകാരണങ്ങളുടെ വിവരണം 
1954- ലെ വക്കഫ്ആക്റാ (1954- ലെ 29 -ാം കേന്ദ്രആക്ററ്), 46 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം, ഓരോ വക്കഫിലേയും മുത്തവല്ലി. 
വഫ 

" ബാർഡ് സംസ്ഥാന ഗവൺമെൻറിന്റെ അംഗീകാരത്തിന് വിധേയ 
മായി അതതു 

സമയങ്ങളിൽ, തീരുമാനിക്കുന്നതും വാഫിന് ലരിക്കു ന്ന 
മൊത്ത വാർഷികാദായത്തിന്റെ ആറുശതമാനത്തിൽ കവിയാത്തതുമായ സംഭാ 
വന, ബോർഡിന് നൽകേണ്ടതാണ്. പ്രസ്തുത ഉപവകുപ്പിന്റെ ക്ലിപ്ത 
നിബന്ധനയ്ക്കനുസരിച്ച്, വക്കഫിന്റെ മൊത്ത 4 വാർഷികാദായം നൂറുരൂപ 
യിൽ കവിയുന്നില്ലെങ്കിൽ യാതൊരു സംഭാവനയും നൽകേണ്ടതില്ല . 


3 


2 . 

48 -ാം വകുപ്പ്. (1) -ാം ഉപവകുപ്പുപ്രകാരം വാർഷിക സംഭാവന 
പിരിക്കുന്നതുകാരണം സംസ്ഥാനത്തെ ചെറിയ വക്കഫെകൾക്ക് നേരിടുന്ന 
ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് കേരള വക്കഫ് 

ബാർഡ്, മൊത്ത് 
വാർഷികാദായം 500 രൂപായിൽ കവിയാത്ത സംസ്ഥാ വക്കുകളെ 
അ പ്രകാരമുളള വാർഷികസംഭാവന നൽകുന്നതിൽനിന്ന് ഒഴിവാക്കുവാൻ ഗവൺ 
മെന്റിനോട് 

അഭ്യർത്ഥിക്കുകയുണ്ടായി. ബോർഡിന്റെ അപേക്ഷ ന്യായ 
മായതെന്ന് തോന്നുകയാൽ, അ പ്രകാരം, 500 രൂപയിൽ കവിയാത്ത വാർഷി 
കാദായമുളള വക്കീഫുകളെ അത്തരത്തിലുളള സംഭാവന നൽകുന്ന ബാധ്യത 
യിൽ നിന്ന ഒഴിവാക്കുന്നതിനുവേണ്ടി 1 954 - ലെ വക്കഫ് 

ആക്റ 
സംസ്ഥാനത്ത സംബന്ധിച്ചിടത്തോളം ഭേദഗതി ചെയ്യുവാൻ ഉദ്ദേശി 
ക്കുന്നു . 
3 . 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേററുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 
ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 


ഈ ബിൽ നിയമമാക്കുകയും, ( പാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ, സംസ്ഥാനത്തെ സഞ്ചിത നിധിയിൽനിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


ഈ . അഹമ്മദ 


(ഒപ്പ്) 
കെ . കെ . രവീന്ദ്രൻ പിളള, 
അണ്ടർ സെക്രട്ടറി. 


( ശരതർ ° 10) 


